Government of Kerala 
- കേരള സർക്കാർ 

2010 


Reg . No. oal. MMID 
KL / TV (N ) / 12 / 2009 - 2011 


15 


OVERNM 


Om 
VMENT OF 
न्यव अवत 


OF KERI 


790 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
Veljo 55 


21st December 2010 

2010 wlmom 21 
30th Agrahayana 1932 
1932 BOLDOOOOmo 30 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


Department of Museums and Zoos 

TENDER NOTICE 
No. MZ (K )-4532/2010 . 30th November 2010 . 

Sealed competitive tenders are invited by the 
undersigned from competent and reputed agencies 
for the installation of location board as per 
specifications given below . 


accompanied by a cash remittance of Rs. 400 + VAT which is 
the price fixed for a form and which is not refundable under 
any circumstances . The tender forms are not transferable. Sale 
of tender forms will be closed at 3 p . m . on 29 - 12 - 2010 . 
Cheques, Postage stamps etc. will not be accepted towards 
the cost of forms, nor will the forms be sent on VPP. 
Duplicate tender forms if required will be issued at Rs. 
200 + VAT per copy . 


1. Location Board — 2 Nos. 

Viner printed map in copper tin with 
broadgage and also with iron pipe 
frame for fixing near 
the 2 gates, (2 Nos.) 
Height — 12.5 Feet, Width — 9 Feet 


2 . Name board — 2 Nos . 

Height — 10 Feet, Width — 10 .5 Feet 

Moulded with round , golden letter in 
black granite (both in English and 
Malayalam ) 


The last date of receipt of tenders is 1 p . m . on 
30 - 12 - 2010 . The tenders should be submitted in 
sealed cover superscribed “ Tenders for Installation 
of Location Board for the Directorate of Museums 
and Zoos ” and adressed to the Director, Museums 
and Zoos , Museum Compound, 
Thiruvananthapuram -695 033 . Late tenders will not be 
accepted . The tenders will be opened at 3 p .m . on 
30 - 12 -2010 in the office of the undersigned in the 
presence of such of the tenderers or their 
authorised representatives who may be presented at 
that time. 


Intending tenderers may obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender form should be 


of . . . 


d 


. 


Earnest Money deposit @ 1 % of the total amount 
quoted by way of Demand Draft drawn in favour of 
Director, Museums and Zoos , Thiruvananthapuram should 
be accompanied with the tenders. 


) 


( 

S 
Directorate of Museums 
D . ; 
and Zoos, (For and 
Thiruvananthapuram . 
the Governor of Kerala ). 


. 
behalf 


on 


Tenders which lack the required documents, sufficient 
EMD etc . will be summarily rejected even if the rates 
quoted are lowest. The undersigned reserves the right to 
reject or postponed the tenders without assigning any 
reasons . Successful tenders must provide Rs. 5 , 000 as 
security deposit and enter into an agreement in Rs. 100 
stamp paper. Security deposit will be refunded on 
successful installation of both the location and name 
board in good condition . The boards must be installed 
within the 2 months from the date of supply order. The 
detailed tender conditions can be had from the office of 
the undersigned during office hours . 
-- തിരുവനന്തപുരം മ്യൂസിയം മൃഗശാല വകുപ്പിൽ 
ലൊക്കേഷൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് താല്പര്യമുള്ള 
കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ബോർഡുകളുടെ വിവരം 
1. ഗേജ് കൂടിയ നാഗത്തകിടിൽ മാപ്പ് വിനീർ പ്രിന്റ് 

ചെയ്ത് ഇരുമ്പ് പൈപ്പ് ഫയിമോടുകൂടി ഫിക്സ് 
ചെയ്യുന്നതിന് (2 എണ്ണം) 

ബോർഡിന്റെ പൊക്കം - 12/ 2 അടി 

ബോർഡിന്റെ വീതി 9 അടി 
2. നെയിം ബോർഡ് ബ്ലോക്ക് ഗ്രാനൈറ്റിൽ മോൾഡ് 
ചെയ്ത ഗോൾഡൻ അക്ഷ ര ങ്ങൾ ഇംഗ്ലീഷിലും 
മല യാ ള ത്തിലും റൗണ്ട് ലെറ്ററിൽ ചെയ്യു ന്ന തിന് 
(2 എണ്ണം) 

പൊക്കം - 10 അടി 

വീതി - 10 /2 അടി 
ദർ ഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
30 - 12- 2010 - ന് ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. ടെണ്ടറുകൾ സീൽ 
ചെയ്ത കവറിൽ സൂക്ഷിക്കേണ്ടതും, കവറിന് പുറത്ത് 
തിരുവനന്തപുരംമ്യൂസിയം മൃഗശാല വകുപ്പിൽ ലൊക്കേഷൻ 

ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ളദർഘാസ് എന്ന് രേഖപ്പെ 
ടുത്തിയിരിക്കേണ്ടതുമാണ്. ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം 
മൃഗ ശാലാ വകു പ്പ് , തിരു വ ന ന്ത പുരം- 695 033 എന്ന 
വിലാസത്തിൽ ആയിരിക്കണം അയക്കേണ്ടത്. താമസിച്ച് 
ലഭിക്കുന്നവ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേദിവസം 
3 .30 - ന് ദ ർ ഘാ സു കൾ സമർപ്പിച്ചവരുടേയോ അ വർ 
ചു മ ത ല പ ടു ത്തു ന്ന വ രു ട യ ാ സാ ന്നി ദ്ധ്യ ത്തി ൽ 
തുറക്കുന്നതാണ്. 

-- ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 
ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും ഫോമിന്റെ 
വിലയായ 400 രൂപയും വാറ്റും ഒടുക്കേണ്ടതുമാണ്. ടെണ്ടർ 

ഫോമുകൾ കൈമാറാവുന്നതല്ല. കൂടാതെ ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ 
മാറാവുന്ന ഡി . ഡി . യും ടെണ്ടർ ഫോമി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

-- ടെണ്ടറിനോടൊപ്പം ആവശ്യമായ രേഖകളോ മതിയായ 
ഇ . എം . ഡി . യോ ഇല്ലാത്തവ ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാട്ട് 
ചെയ്തതാണെങ്കിൽ പോലും നിരസിക്കുന്നതാണ്. ടെണ്ടറുകൾ 
യാതൊരു കാരണവും കൂടാതെ നിരസിക്കാനും മാറ്റി 
വയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ടെണ്ടർ ഉറപ്പിച്ച് കിട്ടുന്നയാൾ 5,000 രൂപയുടെ സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ് നൽ കേ ണ്ടതും 100 രൂപ മുദ്രപത ത്തിൽ 
എഗ്രിമെന്റ് വയ്ക്കേണ്ടതുമാണ്. സപ്ലേ ഓർഡർ കിട്ടി രണ്ട് 
മാസ ത്തി നകം ബോർ ഡു കൾ സ്ഥാപിക്കേ ണ്ട താ ണ്. 
ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും 
പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


